| Reg. No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

- 2011 


GOVERNN 


കേരള 


കാർ 


ള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


19th July 2011 
2011ജൂലൈ 19 


Vol. LVI 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 56 


നമ്പർ 


28th Ashadha 1933 
1933 ആഷാഢം 28 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
20 - 7 - 2011, 3 മണി. 


നമ്പർ ജി . ഡബ്ലു . ഡി. ഐ ./ 1066/ 2010. 


2011 ജൂൺ28. 


പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി 30 ദിവസം. 


മറ്റു വ്യവസ്ഥകൾ 


കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂ ജ ല വ കുപ്പ് ജില്ലാ 
ഓഫീസർ, തൊടു പുഴ, ഇടുക്കി താഴെപ്പറയുന്ന 
പ്രവൃത്തിക്ക് പരിചയ സമ്പന്നരായ കരാറുകാരിൽ നിന്നും 
മത്സ രാ ടി സ്ഥാ ന ത്തിലുള്ള പ്രവൃ ത്തിയുടെ പേരെഴുതി 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- ദർഘാസ് നമ്പരും ജോലി യു ടെ വിവരവും 
ജി . ഡബ്ല . ഡി. ഐ .2 / 2011 - 12 - ഇടുക്കി ജില്ലയിലെ കട്ടപ്പന 
ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ സ്ഥല ങ്ങ ളിൽ ബ്ലോക്ക് 
പഞ്ചായത്ത് ഡെപ്പോസിറ്റ് പദ്ധതി പ്രകാരം 110 എം . എം 
വ്യാസമുള്ള കുഴൽ കിണറുകളുടെ നിർമ്മാണം ( 9 എണ്ണം). 


1. പൂരിപ്പിച്ച ദർഘാ സു കൾ ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ മുകളിൽ 
സൂചിപ്പിച്ച സമയത്തിന് മുമ്പ് ലഭിക്കേണ്ടതാണ്. 
2. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി 
ദിവസങ്ങളിൽ തൊടുപുഴയിലുള്ള ഓഫീസിൽനിന്നും 
അറിയാവുന്നതാണ്. 
3. സർക്കാർ ടെ ണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമാണ്. 
4. ടെണ്ടർ റദ്ദാക്കു ന്ന തുൾപ്പെടെയുള്ള തീരുമാ ന ങ്ങൾ 
എടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 
5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവു ദിവസമാവുകയാ 

ണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം മേൽപ്പറഞ്ഞ 
അതേ സമയംതന്നെദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 


അടങ്കൽ തുക - - 2,04,700 . 
നിരതദ്രവ്യം - 5,200. 
ദർഘാസ് ഫോറത്തിന്റെ വില -- - 400 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും 13 - 7 - 2011 , 10 മണി മുതൽ. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 20- 7 -2011, 12 മണി വരെ. 

ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും - 20 -7 - 2011, 2 മണിവരെ. 


ജില്ലാ ഓഫീസ്, 
ഭൂജല വകുപ്പ്, 
തൊടുപുഴ, ഇടുക്കി. 


ജില്ലാ ആഫീസർ. 


